Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


- Reg. No . KL / TV ( N )/ 634/2015-17 


Overnm 


GOVERNM 


കർ 


ാർ 


രള സർക 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ജനുവരി 6 
6th January 2015 

1190 ധനു 22 
22nd Dhanu 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 16 
16th Pousha 1936 


PART III 
Stores Purchase 


Social Justice Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ 03 / 2014 - 2015. 

2014 ഡിസംബർ 10 . 
റാന്നി അഡീഷണൽ ഐ . സി. ഡി. എസ്. പ്രോജക്റ്റ് 
ഓഫീസിന്റെ പരിധിയിലുള്ള 105 അംഗൻവാടികൾക്കും 2 മിനി 
അംഗൻവാടികൾക്കും 2014- 15 സാമ്പത്തിക വർഷത്തിൽ ചുവടെ 
രേഖപ്പെടുത്തിയിട്ടുള്ള ഇനത്തിലും പെസിഫിക്കേഷനിലും 
എണ്ണത്തിലു മുള്ള കണ്ടിജൻ സി സാധ ന ങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് സന്നദ്ധതയും യോഗ്യതയും ഉള്ള വ്യക്തികൾ 
സ്ഥാപ ന ങ്ങളിൽ നിന്നും മൽസര സ്വഭാ വമുള്ളമുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടാക്സ്, കടത്തുകൂലി, 
കയറ്റിറക്കു കൂലി തുടങ്ങിയ മറ്റെല്ലാകൂലി ചെലവുകളും 
ഉൾപ്പെടെയുള്ള നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. വിതരണം 


- ചെയ്യുന്ന കണ്ടിജൻസി സാധനങ്ങൾ മികച്ച ഗുണനില 
വാരം പുലർത്തുന്നതും കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പു 
വരുത്തുന്നവയും പരിസ്ഥിതി സൗഹൃദവും ആയിരിക്കണം. 
ടെണ്ടർ സമർപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വ്യക്തികൾ, തങ്ങൾ 
വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മുഴു വൻ ഇനങ്ങളു 
ടെയും സാമ്പിളുകൾ ബ്ലോക്ക് തലത്തിലുള്ള ടെക്നിക്കൽ 
കമ്മിറ്റിയുടെമുമ്പാകെ നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. 
അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


- ടെണ്ടർ ഫോറങ്ങൾ 9 - 1 - 2015 ഉച്ചയ്ക്ക് 1 മണിവരെ 
പ്രവർത്തന സമയത്ത് ഈ ഓഫീസിൽ നിന്നും വിൽപന 
നടത്തുന്നതാണ്. 

- 9- 1- 2015 ഉച്ചയ്ക്ക് 2 മണിവരെ മുദ്രവച്ച കവറുകളിൽ 
സമർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുമുമ്പ് ലഭിക്കുന്ന ടെണ്ടറുകൾ അന്നേ ദിവസം 
3 മണിക്ക് അപ്പോൾ ഹാജരൂള്ള ടെണ്ട റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള ഓഫീസറോ, അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ആളോ തുറക്കുന്നതായിരിക്കും. 

- ടെണ്ടർ ഫോറങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കവറിനു 
പുറത്ത് “ അംഗൻവാടികൾക്ക് കണ്ടിജൻസി സാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി 
എഴുതിയിരിക്കണം. 


അടങ്കൽ തുക ? 1, 06, 000 ( പട്ടിക ടെണ്ടർ 
ഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്.) 
- ടെണ്ടർ ഫോറത്തിന്റെ വില - 

ഒറിജിനൽ X 400 + 5 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് X 200 + 5 % വാറ്റ്. 
ടെണ്ടർ ഫോറ ത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കൂ . 
• നിർദ്ദിഷ്ട സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
- നിർദ്ദിഷ്ട സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടെയോ 
അ വ രു ടെ അം ഗീ ക ത പ തി നി ധി ക ളുടെയോ 
സാന്നിദ്ധ്യത്തിലായിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 
അന്നേദിവസം സന്ദർഭവശാൽ ഓഫീസ് അവധിയാവുക 
യാ ണ ങ്കിൽ അ തി ന ട ത പ വ ർ ത്തി ദിവസം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ദ ർ ഘ ാ സ് ഫ ാ റ ത്തി ന്റെ വി ല പ ണമായോ 
മണിയോർഡറായോ ( ഫോറം അയയ്ക്കാനുള്ള തപാൽ 
ചാർജ്ജ് സഹിതം ) മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കുന്ന ദർഘാസുകൾക്കൊപ്പം 
? 100 - ന്റെ കേരള സർക്കാരിന്റെ മുദ്രപത്രത്തിൽ 
നിർദ്ദിഷ്ട മാതൃകയിലുള്ള കരാർകൂടി സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ് പരസ്യത്തെ സംബന്ധിച്ചോ സപ്ലെചെയ്യേണ്ട 
വസ്തുക്കളെയോ മറ്റ് അനുബന്ധ നിയമാവലികളെപ്പറ്റിയോ 
ഉള്ള എല്ലാ വി വ ര ങ്ങ ളും താഴെ ഒപ്പി ട്ടി രിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽനിന്നും ( പ്രവൃത്തി ദിവസ 
ങ്ങളിൽ) ലഭിക്കുന്നതാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നി യ മ ങ്ങ ളും ചട്ട ങ്ങ ളും ഈ ദ ർ ഘാ സി നും 
ബാധകമായിരിക്കും. 


പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ 
തയ്യാറാക്കിയ പാഥ മിക എഗി മെന്റ്, ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റായി അടങ്കൽ തുകയുടെ 1 % വരുന്ന തുകയ്ക്ക് 
തുല്യമായ ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സമർപ്പിച്ചിരിക്കണം. 
ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ( സി. ഡി. പി. ഒ ), 
ഐ . സി . ഡി . എസ്. ( പാജക്ട് ഓഫീസ്, റാന്നി 
അഡീഷണൽ, റാന്നി- പെരുനാട് പി . ഒ . എന്നയാളുടെ പേരിൽ 

റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ വടശ്ശേരിക്കര ശാഖയിൽ 
മാറാവുന്ന വിധത്തിൽ ആയിരിക്കണം ഡിമാന്റ് ഡ്രാഫ്റ്റ്. 

സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും സാമൂഹ്യ നീതി 
വകുപ്പ് പത്ത നം തിട്ട ജില്ലാ പാഗ്രാം ഓഫീ സ റുടെ 
അംഗീകാരത്തിനും വിധേയമായി സ്വീകരിക്കപ്പെടുന്ന ടെണ്ടറിന്റെ 
ഉടമയ്ക്ക് നിയമാനുസൃതംസപ്ലെ ഓർഡർ നൽകുന്നതായി 
രി ക്കും . ടെണ്ട റു കൾ സ്വീക രിച്ച വിവരം അറിയിച്ചു 
കഴിഞ്ഞാൽ ടെണ്ടറുകാരൻ തുകയുടെ 5 % വരുന്ന തുക താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളുടെ പേരിൽ ഡി. ഡി. ആയി സുരക്ഷാ 
നി ക്ഷേ പ മെന്ന നില യിൽ നൽ കേ ണ്ടതും ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ നിയമാനുസൃതമായ കരാർ വയ്ക്കേണ്ടതുമാണ്. 


ANNEXURE I 


Schedule of Materials 


ഇനം 


പെസിഫിക്കേഷൻ 


അളവ് 


ചൂൽ 


- എ സി മേറ്റ് തുക യേ ക്കാൾ കൂടു തൽ തുകക്കുള്ള 
ടെണ്ടറുകൾ അംഗീകരിക്കുന്നതല്ല. സർക്കാർ രൂപീകരിച്ചിട്ടുള്ള 
ബ്ലോക്ക് തല ടെക്നിക്കൽ കമ്മിറ്റി സാമ്പി ളു കളും 
ടെൻഡറുകളും പരിശോധിക്കുന്നതും ശുപാർശ സഹിതം അവ 
പത്തനംതിട്ട ജില്ലാ പ്രോഗ്രാം ഓഫീസറുടെ അംഗീകാരത്തി 
നായി സമർപ്പിക്കുന്നതുമാണ്. പ്ലേ ഓർഡർ ലഭിച്ചുകഴി 
ഞ്ഞാൽ ടെണ്ടറുകാരൻ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളുടെഓഫീസിലോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന 
സ്ഥലത്താ കണ്ടിജൻ സി സാ ധ ന ങ്ങ ൾ എത്തിച്ചു 
നൽകേണ്ടതാണ്. 


1. ഡെറി 2 മീറ്റർ X 1 മീറ്റർ 

150 എണ്ണം 
2. പ്ലാസ്റ്റിക് പായ് ഡബിൾ കോട്ട് 

185 എണ്ണം 
3 . പനയോല പനയോലകൊണ്ട് നിർമ്മിച്ച് 214 എണ്ണം 

പ്ലാസ്റ്റിക് വരിഞ്ഞ പിടിയോടു 
കൂടിയത്. 

( കുറഞ്ഞ നീളം 1 മീറ്റർ) 
4. ഓട്ടുമണി കൈപ്പിടിയോടു കൂടിയതും 107 എണ്ണം 

ഓടിൽ നിർമ്മിച്ചതും 

( 15 സെ . മീ . ഉയരം) 
- 5. കയർ ചവിട്ടി 24 " x 14 " x 1 " 

107 എണ്ണം 
6. കോളേജ് നോട്ട് 196 പേജ് 

466 എണ്ണം 
- ബുക്ക് 
7 . കാൻവാസ് ഭിത്തിയിൽ തൂക്കി 
ബ്ലാക് ഇടാവുന്നത് 

107 എണ്ണം 
ബോർഡ് 90 സെ . മീ . x 60 സെ . മീ . 


കാരണം കൂടാതെ ടെണ്ടറുകൾ നിരസിക്കുന്നതിനുള്ള 
അധികാരം ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


- (2 ) 


| (3 ) 


8. കെച്ച് പെൻ വിവിധ നിറങ്ങളിൽ ഉള്ള 214 പായ്ക്കറ്റ് 

12 എണ്ണം അടങ്ങിയ 

പായ്ക്കറ്റ് 
- 9. വാക്സ് 

വിവിധ നിറങ്ങളിൽ ഉള്ള 214 പായ്ക്കറ്റ് 
കയോൺ 12 എണ്ണം അടങ്ങിയ 

പായ്ക്കറ്റ് 
10. ചോക്ക് വിവിധ നിറങ്ങളിൽ ഉള്ള 107 പായ്ക്കറ്റ് 

ചോക്കുകളുടെ പായ്ക്കറ്റ് 
11. ചാർട്ട് പേപ്പർ വിവിധ നിറങ്ങളിൽഉള്ളത് 535 എണ്ണം 
12. എഴുതുന്നതി 100 എണ്ണം അടങ്ങിയ 107 പായ്ക്കറ്റ് 
- നുള്ള വെള്ള പായ്ക്കറ്റ് 

പേപ്പർ 
13. ടോയ്ലറ്റ് സോപ്പ് കുറഞ്ഞ തൂക്കം 75 ഗ്രാം 214 എണ്ണം 
14. ടർക്കി ടവൽ 140 സെ . മീ . x 70 സെ . മി. 107 എണ്ണം 
15. ബാർ സോപ്പ് കുറഞ്ഞ തൂക്കം 200 ഗ്രാം 107 എണ്ണം 


ഐ . സി. ഡി.എസ്. പ്രോജക്ട് ഓഫീസ്, 
റാന്നി അഡീഷണൽ, 
റാന്നി- പെരുനാട്. 


( ഒപ്പ്) 
ശിശുവികസന പദ്ധതി 

ഓഫീസർ. 


